Kerala Gazette No . 22 dated 28th May 2013 . 


PART I 


Section iji 


GOVERN 


- 


- 


- ് 


MENT OF KE 


KERALA 


കേരള സർക്കാർ 
നിയമ ( നിയമനിർമ്മാണ -എഫ്) വകുപ്പ് 


വിജ്ഞാപനം 


നമ്പർ 22813 / ലെഗ്.എഫ്.1/ 2011/ നിയമം. 


തിരുവനന്തപുരം, 2013 ഫെബ്രുവരി 28 

1934 ഫാൽഗുനം 9. 


കേരള നിയമസഭയുടെ താഴെപ്പറയുന്ന ആക്റ്റ് പൊതുജനങ്ങളുടെ അറിവിലേക്കായി 
ഇതിനാൽ പ്രസിദ്ധപ്പെടുത്തുന്നു. നിയമസഭ പാസ്സാക്കിയ പ്രകാരമുള്ള ബില്ലിന് 
2013 ഫെബ്രുവരി 27 -ാം തീയതി കേരള ഗവർണ്ണറുടെ അനുമതി ലഭിച്ചു . 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 


സി. കെ . പത്മാകരൻ, 
നിയമ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി. 


2013 - ലെ 11 -ാം ആക്റ്റ് 
2013 - ലെ കേരള ടോൾ ( ഭേദഗതി) ആക്റ്റ് 
1976 - ലെ കേരള ടോൾ ആക്റ്റ് വീണ്ടും ഭേദഗതി 

ചെയ്യുന്നതിനുള്ള 

- ഒരു 

ആക്റ്റ് 
പീഠിക . - 1976 - ലെ കേരള ടോൾ ആക്റ്റ് ( 1977 - ലെ 6 ) ഇനിപറയുന്ന 
ആവശ്യത്തിലേക്കായി വീണ്ടും ഭേദഗതി ചെയ്യുന്നത് യുക്തമായിരിക്കുകയാൽ; 

ഭാരത റിപ്പബ്ലിക്കിന്റെ അറുപത്തി നാലാം സംവത്സരത്തിൽ ഇനി പറയും 
പ്രകാരം നിയമമുണ്ടാക്കുന്നു : 
-- 1. ചുരുക്കപ്പേരും പ്രാരംഭവും. (1) ഈ ആക്റ്റിന്, 2013 - ലെ കേരള ടോൾ 
( ഭേദഗതി) ആക്റ്റ്എന്ന് പേരുപറയാം. 

- (2) ഈ ആക്റ്റിന്റെ 2 -ാം വകുപ്പിന്റെ ( ii ) -ാം ഖണ്ഡം ഉടൻ പ്രാബല്യത്തിൽ 
വരുന്നതും ശേഷിക്കുന്ന വ്യവസ്ഥകൾ 2011 നവംബർ 28 -ാം തീയതി പ്രാബല്യത്തിൽ 
വന്നതായി കരുതപ്പെടേണ്ടതുമാണ്. 

- 2. 2 -ാം വകുപ്പിന്റെ ഭേദഗതി. - 1976- ലെ കേരള ടോൾ ആക്റ്റിന്റെ (1977 - ലെ 6), 
( ഇ തി നു ശേഷം പ്രധാന ആക്റ്റ് എന്നാണ് പരാമർശി ക്ക പ്പെ ടു ക ) , 
2 -ാം വകുപ്പിൽ - 

(1) ( എ ) ഖണ്ഡത്തിൽ, “നൂറു ലക്ഷം രൂപ ” എന്ന വാക്കുകൾക്ക് പകരം 
“അഞ്ഞൂറു ലക്ഷം രൂപ ” എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്. 

| (ii) ( സി ) ഖണ്ഡത്തിൽ, “ ഇരുചക്രവാഹനം” എന്ന വാക്കുകൾക്കുശേഷം 
“അല്ലെങ്കിൽ ഒരു മുച്ചകവാഹനം” എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്. 

3. റദ്ദാക്കലും ഒഴി വാ ക്കലും. - ( 1) 2013 - ലെ കേരള ടോൾ ( ഭേ ദ ഗ തി ) 
ഓർഡിനൻസ് ( 2013 - ലെ 4 ) ഇതിനാൽ റദ്ദാക്കിയിരിക്കുന്നു . 

(2 ) അങ്ങനെ റദ്ദാക്കിയിരുന്നാൽതന്നെയും, പ്രസ്തുത ഓർഡിനൻസ് 
മുഖേന ഭേദഗതി ചെയ്യപ്പെട്ട പ്രധാന ആക്ടിൻ കീഴിൽ ചെയ്ത ഏതെങ്കിലും 
കാര്യമോ, എടുത്ത ഏതെങ്കിലും നടപടിയോ, ഈ ആക്റ്റ്മുഖേന ഭേദഗതി ചെയ്യപ്പെട്ട 
പ്രധാന ആക്റ്റിൻ കീഴിൽ ചെയ്തതായോ എടുത്തതായോ കരുതപ്പെടേണ്ടതാണ്. 


( ശരിത്തർജ്ജമ ) 


സി . രമണി, 
നിയമ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി. 


